| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


നും സ 
VMENT OF 
न्यव अपत 


OF KERU 


- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


9th November 2010 

2010 നവംബർ 9 
18th Karthika 1932 
1932 കാർത്തിക 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


ശാലും പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


( 2) 


വിജ്ഞാപനം 


2010 ഒക്ടോ 


നമ്പർ സി3 - 573/ സി. ആർ. 
ബർ 6. 


- ബോർഡിൽ 573/ആർഎ നമ്പരായി രജിസ്റ്റർ ചെയ്ത 
വടകര ജുമാഅത്ത് പള്ളി ദറസ് കമ്മിറ്റി വഖഫിന്റെ വട 
കര സബ് രജിസ്ട്രാർ ഓഫീസിലെ 1160 / 93 നമ്പർ ആധാ 
രപ്രകാരം തീറുവാങ്ങിയ റി . സ . 73/ 2- ൽപെട്ട 15 ആർ. 
വസ്തു വിൽ നിന്നും ആദായം ഒന്നും ലഭി 
ക്കാത്തതുകൊണ്ടും 

- നോക്കി 
നടത്തുന്നതിന് ബുദ്ധിമുട്ടായതിനാലും മേൽ വസ്ത 
ക 

മ്മ 1 റ്റ 1 
നടത്തിവരുന്ന ബുസ്താനുൽ ഉലൂം മദ്രസ്സയുടെ സമീപ 
ത്തുള്ള റി . സ . 120/ 16 , 120/ 15 - ൽപെട്ട 24.7 സെന്റ് വസ്ത 
വുമായി ഒത്തു മാറ്റം നടത്തുന്നതിന് വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ മേൽ വസ്ത 
ക്കൾ പരസ്പരം ഒത്തുമാറ്റം നടത്തുന്നതിൽ ആർക്കെ 
ങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ 
ഉണ്ടങ്കിൽ 

ആയത് 

- 15 
ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ് മേഖലാ ഓഫീസ്, എറോത്ത് സെന്റർ, 
കോഴിക്കോട്-1 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയി 
ക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു കാരണവ 


നമ്പർ സി1-202/ സി. ആർ. 

2010 ഒക്ടോബർ 12 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 202 / ആർഎ നമ്പരായി രജി 
സ്റ്റർ ചെയ്ത തളിപ്പറമ്പ് ജുമാഅത്ത്പള്ളിക്കവകാശപ്പെട്ട തായിട്ടുള്ള 
തളിപ്പറമ്പ് ദേശത്ത് റി . സ . 143 / 1 - ൽ 
2 .25 സെന്റ്, റി . സ . 118 / 143 - ൽ 2 .5 സെന്റ്, 118 - ൽ 1.75 സെന്റ്, 
റി . സ . 143 - ൽ 1. 9 സെന്റ് എന്നീ വസ്തു ക്ക ൾ വിൽപ്പന 
നട ത്തു ന്നതിനുള്ള ബോർഡ് നു മ തിക്കായ് വഖഫ് സെകട്ടറി 
- അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. റി . സ . 143 / 1- ൽപ്പെട്ട വസ്ത സെന്റൊ 
- ന്നിന് 1, 50,000 രൂപ വീതവും റി . സ . 118 / 143 - ൽപ്പെട്ട വസ്ത 

സെന്റൊ ന്നിന് 1,00 ,000 രൂപ വീതവും 
റി. സ . 118 - ൽപ്പെട്ട വസ്ത സെന്റൊന്നിന് 1,00,000 രൂപ വീതവും വി. 
സ . 143- ൽപ്പെട്ട വസ്ത സെന്റൊന്നിന് 1, 50, 000 രൂപ വീതവുമായി 
ട്ടാണ് ഏറ്റവും കുറഞ്ഞ വില കണക്കാക്കിയിട്ടുള്ളത്. 

ആയതിനാൽ മേൽ വിവരിച്ച പ്രകാരം വസ്തുക്കൾ വിൽപ്പന 
നട ത്തു ന്നത് 

സംബ ന്ധിച്ച് ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ഈ 
വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനുള്ളിൽ സീനിയർ 
സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മേഖലാ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന വിലാസ 
ത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കു 
ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു കാര 
ണവശാലും സ്വീകരിക്കുന്നതല്ല. 


( 3) 


( 4) 


നമ്പർ സി2 - 1170 / സിആർ. 

2010 ഒക്ടോബർ 12. 

പ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1170/ ആർഎ നമ്പരായി 

സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖലാ ഓഫീസ്, 

എറോത്ത് സെന്റർ , ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന 
രജിസ്റ്റർ ചെയ്ത പൈമ്പാലിശ്ശേരി പള്ളി വഖഫിനവകാശപ്പെട്ട 

വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
533 / 1939 നമ്പർ ആധാ ര പ കാരം റി . സ . 70 / 5 - ൽ പ്പെട്ട 
വസ്തു വിൽനിന്നും 5 സെന്റ് വസ്ത്രവും കൊടു വള്ളി 

സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കു 

ന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
എസ്. ആർ. ഒ . യിലെ 863 / 1989 നമ്പർ ആധാര പ്രകാരം 
വള്ളിയങ്ങച്ചാലിൽ അബ്ദുൽ മജീദ് എന്നയാൾക്കവകാശപ്പെട്ട 
റി . സ . 70/ 5 - ൽപ്പെട്ട 5 സെന്റ് വസ്തു വും തമ്മിൽ 
ഒത്തുമാറുന്നതിനുള്ള അനുമതിക്കുവേണ്ടി വഖഫ്മുത്തവല്ലി 

നമ്പർ സി2- 7923 / സിആർ. 

2010 ഒക്ടോബർ 12. 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ ടി ഒത്തു മാറ്റം 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ 

- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7923 / ആർഎ നമ്പരായി 
ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ 

രജിസ്റ്റർ ചെയ്ത് സുൽത്താൻബത്തേരി താലൂക്കിൽപ്പെട്ട 
പ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ 

മുനവ്വിറുൽ ഇസ്ലാം സംഘം പള്ളി മദ്രസ്സ പരിപാലന കമ്മിറ്റി 
സൂപ ണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, റീജിയണൽ 

വഖഫിനവകാശപ്പെട്ട 214 / 02 നമ്പർ ആധാ ര പ്രകാരമുള്ള 
ഓഫീസ്, എറോത്ത് സെന്റർ , ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 

സർവെ നമ്പർ 170 /4എ - ൽപ്പെട്ട 8 /2 സെന്റ് സ്ഥലവും മേൽ 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയി ക്കേ ണ്ട താ ണ് . 

പള്ളിയോട് ചേർത്ത് കിടക്കുന്ന കുന്നത്ത്മാക്കൽ ജേക്കബ് 
നിശ്ചിത സമയപരിധിക്കു ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 

എന്നയാളുടെ കൈവശത്തിലുള്ള 4848 /10 നമ്പർ ആധാരപ്രകാര 
സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

മുള്ള സർവ്വ നമ്പർ 215 / 1എ1 എ 1 - ൽപ്പെട്ട 11 /4 സെന്റ് 
സ്ഥലവും തമ്മിൽ ഒത്തുമാറുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി 
വഖഫ് മുതവല്ലി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ 

ടി ഒത്തു മാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
നമ്പർ സി1- 4657 / സിആർ. 

2010 ഒക്ടോബർ 12. അഭി പാ യമോ ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് ഇ 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4657 / ആർഎ നമ്പരായി 

വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസ 

ത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
രജിസ്റ്റർ ചെയ്ത് ഹോസർഗ്ഗ് താലൂക്കിലെ കപ്പണക്കൽ 

മേഖലാ ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
പടിഞ്ഞാറെ പള്ളിക്കവകാശപ്പെട്ട രാജപുരം സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 990 , 991 / 2009 -ാം നമ്പർ ആധാരപ്രകാരമുള്ള 

കോഴിക്കോട്-1 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ട 
തായ നൂർ വില്ലേജ് കോടോം ബേളൂർ പഞ്ചായത്ത് 

താ ണ് . നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന 
റി . സ . 448/ 1എ - യിൽപ്പെട്ട 10 സെന്റ് സ്ഥലം യാതൊരു 

ആക്ഷേ പ ങ്ങ ൾ സ്വീകരി ക്കു ന്ന ത ല്ലെന്ന് ഇതിനാൽ 

അറിയിച്ചുകൊള്ളുന്നു . 
വരുമാന മാർഗ്ഗവും ഉണ്ടാക്കാൻ കഴിയാത്തതിനാൽ പള്ളിക്ക് 
തൊട്ടടുത്ത് കിടക്കുന്ന ഹോസ്ദുർഗ്ഗ് വില്ലേജ് 

- ( ഒപ്പ്) 
റി . സ . 244 / 4 - ൽപ്പെട്ട 9 സെന്റ് സ്ഥലം ഖബർസ്ഥാനായി. 

സീനിയർ സൂപ്രണ്ട്. 
ഉപയോഗപ്പെടുത്തുന്നതിനുവേണ്ടി ശ്രീ . അബ്ദുറഹ്മാൻ ഹാജി 
എന്നയാളുമായി ഒത്ത് മാറുന്നതിനുള്ള ബോർഡനുമതിക്കായി 
വഖഫ് പ്രസിഡന്റും സെക്രട്ടറിയും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 
മേൽ വഖഫ് അബൂബക്കർ സിദ്ദിഖ് ( റ) ജുമാമസ്ജിദ് കമ്മിറ്റി 
എന്ന പേരിലാണ് ഇപ്പോൾ അറിയുന്നത്. 

ആയതിനാൽ മേൽ വിവരിച്ച പ്രകാരമുള്ള വസ്തു ഒത്ത് 
മാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായ 
ങ്ങളോ വിയോജിപ്പോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖല ഓഫീസ്, എറോത്ത് 
സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ പരിധിക്ക് 
ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


- (5 ) 


നമ്പർ സി2 - 6388 / സിആർ. 

2010 ഒക്ടോബർ 12 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6388 / ആർഎ നമ്പരായി 
രജിസ്റ്റർ ചെയ്ത പാലോട്ട് മൂത്തമ്മാന്റെകത്ത് സുഹറാബി 
വഖഫിനവകാശപ്പെട്ട 606 / 1968 നമ്പർ ആധാരപ്രകാരമുള്ള 
റി . സ . 17 - 14 - 536 - ൽപ്പെട്ട 20.76 സെന്റ് വസ്തു വിൽപ്പന 
നട ത്തുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി വഖഫ് മുതവല്ലി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ആയതിനാൽ ടി വിൽപ്പന 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ 
ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ 


